Government of Kerala 
Ang MASO 

2009 


Reg. No. mx 
KL TV 12 2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


I 


No. 


Vol. LIV 
po54 


THIRUVANANTUPIRAM , TUESDAY 

le jos, Cabby 


10th March 2009 

2009 19 10 
19 Phalguna 1930 
1930 nostemma 19 


10 


PART III 
Marine Department 


TENDER NOTICE 
No. D4-854/08 /SE . 

19th February 2009 
Competitive tenders in sealed covers are 
invited by the Superintending Engineer , Harbour 
Engineering South Circle , Thiruvananthapuram 
for and on behalf of the Governor of Kerala , 
for the following work from registered B class 
contractors /firmsof State PWD through registered 
post or speed post . The tenders submitted through 
any Courier Service will not be considered . 

Tender Number - 36 /HESC /2008 -09 . 
Name of work - Vizhinjam Port-Providing light 

at Cargo wharf area . 
Estimate PAC - Rs. 2,82,898. 
E . M . D . - Rs. 7,100. 
Cost of tender form - Rs. 600 + VAT @ 12 . 5 % . 
Time of completion - 4 Weeks . 

The tender forms can be had from the office 
of the undersigned on all working days from 
6 - 3 - 2009 upto 3 pm . on 11 -3 - 2009 on application 
in writing, proving the eligibility and on xyment 
of cost and VAT Tenders for the work shall be 
submitted in sealed cover with superscription 
of the name of work on or before 3 pm . on 
16 - 3 - 2009 to the Superintending Engineer, Harbour 
Engineering South Circle , Kamaleswaram , Manacaud 


P . O ., Thiruvananthapuram . Tenders received after 
3 p . m . on 16 - 3 - 2009 due to postal delay or on 
any other reasons will not be considered . 
Department will not be responsible for any such 
delays. If the last date of tender happens 
to be a holiday, tender will be accepted upto 
3 p . m , on the next working day. Preliminary 
agreement signed in Kerala Stamp Paper worth 
Rs. 50 and document for required EMD pledged 
in favour of the Superintending Engineer , Harbour 
Engineering South Circle, Thiruvananthapuram 
are also to be submitted along with the tender . 

The tender submitted without preliminary agreement 
and required EMD will be rejected outright. The 
tenders will be opened at 3 .30 pm on the 
last date of receipt of tender in the presence of 
tenderers /their authorized agents presentat that time. 
The firm period of the tender shall be 4 months from 
the date of opening of the tender. All the 
conditions in the Kerala P . W D . /HED and allied 
orders prevailing for consideration of tenders will 
be applicable to this tender also . The undersigned 
reserves the right to reject the application for 
issuance of tender forms and also the submitted 
tender of any tenderer without assigning any 
reason . 


- കേരള ഗ വ ള ജ ന ക്കു വേ ണ്ടി സുപ്രണ്ടിംഗ 
എഞ്ചിനീയർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, 
ദക്ഷിണമേഖല , ത ിരുവനന്തപുരം താഴെ പായ ന 
| ( പ്രവൃത്തിക്ക് സംസ്ഥാന പൊതുമരാമത്ത്വകുപ്പിൻ 


ഇലക്ട്രിക്കൽ ബി ക്ലാസ് ലൈസൻസ് ഉളള 
കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നുംമൽസര 
സ്വഭാവമുളള ദർഘാസുകൾ രജിസ്ട്രേഡ് തപാൽ 
അഥവാ സ്പീഡ് പോസ്ററ് മുഖാന്തിരം ക്ഷണിച്ചു 
കൊള്ളുന്നു . കൊറിയർ സർവ്വീസുകൾ മുഖേന 
ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 
ദർഘാസ് നമ്പർ - 36, HESC /2008-09 . 
പ്രവൃത്തിയുടെ പേര് - വിഴിഞ്ഞം , പാർട്ട് 

കാർഗോ വാർഫിൽ ലൈറ്റുകൾ സ്ഥാപി 
ക്കുന്നത് സംബന്ധിച്ച്. . 
ഏകദേശ അടങ്കൽ തുക -രൂപ 2, 82 , 898 . 
നിരതദ്രവ്യം - രൂപ 1 ,100 , 
ദർഘാസ് ഫോറത്തിന്റെ വില . 600 + 
- വാററ് & 12 . 5 %. 
പ്രവർത്തി നീക്കി കാലാവധി - 4 ആഴ്ച , 
ദർഘാസ് ഫോറങ്ങൾ തുറമുഖ എഞ്ചിനീയറിംഗ് 
വകുപ്പ്, ദക്ഷിണ മേഖല , കമലേശ്വരം, തിരുവനന്തപുരം 
കാര്യാലയത്തിൽ നിന്നും 6 - 3-2009 മുതൽ 11- 3-2009 
വൈകുന്നേരം 3 മണിവരെ ദർഘാസ് ഫാറത്തിൻറ 
വിലയും നികുതിയും അടച്ച് യോഗ്യത തെളിയിക്കുന്ന 
രേഖകൾ ഹാജരാക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസുകൾ ഉളളടക്കം ചെയ്ത 
കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര 
വ്യക്തമായി രേഖപ്പെടുത്തി രജിസ്റർ ചെയ്ത 
തപാൽ സ്പീഡ് പോസ്ററ് സർവീസ് മുഖേന 
1 - 3 - 2009 വൈകുന്നേരം 3 മണിക്കു മുമ്പായി 
തുറമുഖഎഞ്ചിനീയറിംഗ് വകുപ്പ്, ദക്ഷിണാമഖല , 
കമലേശ്വരം , തിരുവനന്തപുരം സുപ്രണ്ടിംഗ് 
എഞ്ചിനീയർക്ക് ലഭിക്കത്തക്കവിധം അയയ 
താണ്, പോസ്റൽ കാലതാമസത്തിന് ഈ വകുപ്പിന് 
യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല . 
ദർഘാസുകൾ സ്വീകരിക്കണ്ട അവസാന ദിവസം 
ഏതെങ്കിലും കാരണവശാൽ , സർക്കാർ പൊതു 
അവധിയായി (പഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
( പവത്തിദിവസം 3 മണി വരെ . ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് (പ്രമാണങ്ങ ളോടൊപ്പം 
50 രൂപ വിലയ്ക്കുള്ള കേരള സർക്കാരിൻറ മുദ്രപ്പത 
ത്തിലുളള ( പാഥമിക ഉടമ്പടിയും ആവശ്യമായ ന 
(ഭവ്യവും സൂപണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
കെട്ടിവച്ചതിന്റെ , രേഖയും അടക്കം ചെയ്യാത്ത 
ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 
ദർഘാസുകൾ, അവ സ്വീകരിക്കുന്ന ദ "വസം 16- 3-2009 

വകിട്ട് 3.30 മണിക്ക് ഹാജരുളള കരാറുകാരുടെയോ 
അവർ രേഖാമൂലം അ ധി കാ ര ് ടു ആ ) 1 8 2 
( പ്രതിനിധികളുറടാ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്നതാണ്. ദർഘാസിന്റെ ഫേം പീരിഡ് ദർഘാസ് 
തുറക്കുന്ന ദിവസം മുതൽ 4 മാസം ആയിരിക്കും. 
കേരള പൊതുമരാമത്ത് വകുപ്പ് ഹാർബർ എഞ്ചിനീ 
യറിംഗ് വകുപ്പുകളിലെ ദർഘാസ സംബന്ധമായ 
എല്ലാ നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുളള 
മററ് അനുബന്ധ ഉത്തരവുകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും, 

ദർഘാസ പ ാണത്തിനുള്ള അപേക്ഷയാ 
രിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് (പമാണങ്ങളാ 
യാതൊരു കാരണവും കാണിക്കാതെതന്നെ നിരസിക്കുന്ന 
തിനുളള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 


പുനർ ദർഘാസ് പരസ്യം 
നമ്പർ ഇഇഎം.എൽ. പി . എം. 2008 -09 . 

- 2009 ഫെബ്രുവരി 26 . 
കേരള ഗ വ ർ ണ ർ ഷ ( 2 വ ണ്ട 1 ഹാർബർ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചീനീയർ, മലപ്പുറം, താഴെ പറയുന്ന പ്രവർത്തിക്ക 
അംഗീകത ഇലക്ട്രിക്കൽ കരാറുകാരിൽ നിന്നും 
മുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
പ്രവർത്തിയുടെ പേരും 1: അടര ൽ തുകയും 
ഫിഷറീസ് സുനാമിപുനരധിവാസ പദ്ധതി 
പെരുമ്പടപ്പു പഞ്ചായത്തിലെ തൊലിക്കണ്ടം 
റോഡിൻറ പു ന ത ദ ധ മ ര ണ 9 - 

രൂപ 14 ,92, 987. 
. നിരതദ്രവ്യം - രൂപ 37,400 . 
- ദർഘാസം ഫോറത്തിന്റെ വില - രൂപ 2,300 + 

- വാററ് , 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 
- സമയവും - 11- 3 - 2009 മുതൽ 17- 3-2009 

ഉച്ചയ്ക്ക് 1 മണി വരെ, 
ഒർഘാസം ഫേ ഉറങ്ങൾ ലഭിക്കുന്നു അവസാന 

തീയതിയും സമയവും - 17- 3 -2009 കിട്ട 

3 മണി വരെ, 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

| 17- 3- 2009് വൈകിട്ട് 3 . 30 മണി. 
കരാറുകാരൻറ ക്ലാസ് - സി യും അതിനു 
- മുകളിലും, 
പ്രവൃത്തി തീർക്കണ കാലാവധി 3 മാസം, 
- ദർഘാസ സ • ബ ന " ധ 1 2 2 2 0 കേരള 
പ മ ത ത മ ര ം മ ആ ” വ ക പ്പി ഒ ൻ , യും തുറമുഖ 
എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസം 
റദ്ദു ചെയ്യാനോ മാററി വയ്ക്കാനോ ഉളള അധികാരം 
താം ഒപ്പിട്ടിരിക്കുന്ന ഈ ര്യാ ഗ സ°ഥ നീ അ 
നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന 
( പ്രവർത്തിയെപ്പററിയും . കൂടുതൽ വിവരങ്ങ 
ഒാഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, മലപ്പുറം, 
പൊന്നാനി , 
ഫോൺ: 0494-2663 034 


( ഒപ്പ് ) 
എക്സിക്യൂട്ടീവ 
- എഞ്ചിനീയർ 
(അധികചുമതല . 


പുനർ ദർഘാസ്( ലേലപ്പരസ്യം 
നമ്പർ എ4-3250200 / - . 2009 ഫെബ്രുവരി 20 . 

കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴി 8 " ഹാർബർ 
എഞ്ചിനീയറിംഗ് " " ഡിവിഷൻ, എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പുതിയാപ്പ മത്സ്യബന്ധനതുറമുഖത്ത് 
നിന്നും ഒരുവർഷത്തേക്ക് , ഗെയ ററ് കളക്ഷൻ, 
വാർഫേജ്, ലാൻറിംഗ്, ബർത്തിംഗ്എന്നിവ ചിരിക്കുന്ന 
തിനുളള അവകാശം ഏറെറടുത്തു നടത്തുന്നതിന് 
പ്രത്യേകം ആലേഖനം ചെയ്ത മുടവച്ച കവറുകളിൽ 
മൽസര സ്വഭാവമുളള ദർഘാസുകൾ ക്ഷണിച്ച 
കൊളളുന്നു . ദർഘാസുകൾക്കുപുറമെ പരസ്യലേലവും 
നടത്തുന്നതാണ്. ദ ർ ഘ സി ലാ | ലേ ല ത്തി ലാ 
ഏ തി ലാ ണ് കൂടിയ തുക വാ ഗ് ദാ നം ചെയ്യ 
പ്പെടുന്നത് ആ തുകയ്ക്ക് പ്രസ്തുത ആളുടെ 


Office of the 
Superintending Engineer, 
Harbour Engineering 
South Circle, 
Thiruvananthapuram . 
Phone-0471-2459 050 . 


( 8d. ) 
Superintending 

Engineer. 


വാങ്ങണ്ടതാണ്. സ്ഥല വില്ലേജ് ഒാഫീസർ 
നൽകുന്ന റസിഡൻഷ്യൽ സർട്ടിഫിക്കറെറ തിരിച്ചറിയത് 
കാർഡ് ഇവയിലേതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ 
മാത്രമേ ദർഘാസ് ഫാറം നൽകുകയുള്ളു . നിശ്ചിത 
സമയത്തിനുശേഷം സമർപ്പിക്കുന്നതും നിശ്ചിത നിരത 
ഭവ്യം ഉളളടക്കം ചെയ്യാത്തതും ഒപ്പീ പ്രാഥമിൽ ഉടമ്പടി 
ഇല്ലാത്തതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
മേൽ അവകാശ ിനായി പരസ്യലേലം മുകളിൽ 
കൊടുത്തിരിക്കുന്ന പ്രകാരം എക്സിക്യൂട്ടീവ് 
എഞ്ചീനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്നഉദ്യോഗ 
സ്ഥനം നടത്തുന്നതാണ്. ലേലത്തിൽപങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ അന്നേദിവസം ഒരു മണിക്കുമുൻപ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിരതരവ്യം അടച്ച് കൈപ്പററ ” രസീത് വാങ്ങണ്ടതാണ്. 
പരസ്യലേലത്തിനുശേഷം ദർഘാസുകൾ തുറന്നു 
പരീശാധിക്കുന്നതാണ്. പ്രസ്തുത രസീത് നിശ്ചിത 
സമയത്തിനു മുൻപ് വാങ്ങാത്തവരെ 4 ല ല അതിൽ 
പ 0 0 9 3 പ്പി ക്കു , ന ത ല്ല . ഇ ലേല ദർഘാസ 
കേരള സർക്കാരിന്റെ നിലവിലുളള എല്ലാ നിയ 
. ങ്ങൾക്കും നിബന്ധനകൾക്കും ഫാർബർ എഞ്ചിനീ 
യറിംഗ് വകുപ്പിൽ നിലവിലുളള ലേല ദർഘാസ് 
നിബന്ധനകൾക്കും ഈ നോട്ടീസ (പ്രകാരം നൽകി 
യിട്ടും നിബന്ധനകൾക്കും വിധേയമായിരിക്കും, 


പേരിൽ അ ം ഗ 1 ക മ ര ത ി ന വ ി a ധ ഈ മ യ യാ 
അവകാശം ഉറപ്പിക്കുന്നതാണ്. അവകാശം ഉറപ്പിച്ച് 
കരാർ ഒപ്പിട്ട് ഏറെറടുക്കുന്ന തീയതി മുതൽ ഒരു 
വർഷത്തേക്കായിരിക്കും നടത്തിപ്പിന്റെ കാലാവധി. 
ദർഘാസ് ലേലത്തിൽ പങ്കെടുക്കുന്നവർ 25,000 
രൂപയുണ്ട്നിരതദ്രവ്യം ( ഋ ഷ റി യി 9 ലാ ബാങ്കിലാ 
ഒടുക്കി കോഴിക്കോ " ഹാർബർ എഞ്ചിനീയറിംഗ 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
പിൻവലിക്കാൻ അംഗീകാരം രേഖപ്പെടുത്തി സ്റാമ്പ് 
ഒപ്പിട്ട രസീതുകൾ ദർഘാസ് 1 ലേലത്തിന് 
മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം പണമായി 
സ്വീകരിക്കുന്നതല്ല . ദർഘാസിൽ പങ്കെടുക്കുന്നവർ 
ദർഘാസിനോടൊപ്പവും ലേലത്തിൽ പങ്കെടുക്കുന്നവർ 
ലേലത്തിന് മുൻപായും 50 രൂപ മുദ്രപ്പത്രത്തിൽ 
( പാഥമിക കരാർ ഒപ്പിട്ടു നൽകേണ്ടതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുന്നവർ ലേലത്തിനുമുൻപ് ദർഘാസം ഫാറം 
വാങ്ങി അതിലെ നിബന്ധനകൾ വായിച്ച് ഒപ്പുവച്ച് 
നൽകേതാണ്. ഒരേ വ്യക്തിതന്നെ ദർഘാസിലും 
ലേലത്തിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഫാം 
വാങ്ങണ്ടതും അത് പൂരിപ്പിച്ച പ്രാഥമിക കരാറും 
25,000 രൂപയുടെ നിരതവ്യവും പ്രത്യകം (പത്യം 
രണ്ടു ഫാറത്തോടൊപ്പവും ഉളളടക്കം ചെയ്യേണ്ടതുമാണ്. 
- ( പവു ത്തിയുടെ പേരും അടങ്കൽ തുകയും 

പുതിയാപ്പ് മൽസ്യബന്ധന തുറമുഖ 
നിന്നും ഒരു വർഷത്തെ ക്ക് ഗെയിം 
കളക്ഷൻ, വാർഫേജ്, ലാൻറിംഗ്, 
ബർത്തിംഗ് എന്നിവ പിരിക്കുന്നതിനുളള 
അവകാശം (പുനർദർ ഘാസ്) 
രൂപ 13,34,000 . 
നിരതദ്രവ്യം - രൂപ 25,000. 
ദർഘാസ പ്രമാണത്തിന്റെ വില - രൂപ 2,100 + 

12 . 63 % വാറ്, 
ദർഘാസ് സമർപ്പിക്കുന്നതിനുളള അവസാന 

തീയതിയും സമയവും- 19- 8-2009, 3 മണി. 
ലേലത്തീയതിയും സമയവും 20-3-2009, 3 മണി, 
ലേലം നടത്തുന്ന സ്ഥലം - പുതിയാപ്പ മത്സ്യ 

- ബന്ധന തുറമുഖ പരിസരം, 
ദർഘാസ പ്രമാണങ്ങളുടെ വിശദവിവരങ്ങൾ 
കാഴിക്കോട് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെപുതിയാപ്പയിലുമാ 
കാരുാലയത്തിൽനിന്നും 16- 3-2009 മുതൽ ദർഘാസ 
സമർപ്പിക്കേണ്ടദിവസംഉച്ചയ്ക്ക് 12 മണിവരെദർഘാസ് 
പമാംഗത്തിന്റെ വില രാക്ഷ മായി ഒടുക്കി രേഖാമൂലം 
അപേക്ഷിച്ചാൽ നൽകുന്നതാണ്, ദർഘാസ് ലേലത്തിൽ 
പങ്കെടുക്കുന്നയാൾ പ്രത്യകം പ്രത്യേകം പ്രമാണങ്ങൾ 


- ലേലം ക്വട്ടേഷൻ ഉറപ്പിച്ചുകിട്ടുന്ന ആൾ ലേലം 
ക്വട്ടേഷൻ തുകയുടെ പകുതി അടച്ച് ഉടമ്പടി 
ഒപ്പുവയ്ക്കേണ്ടതാണ്. അതോടൊപ്പം ശേഷിക്കുന്ന 
തുകയ്ക്ക് ( ബിഡ സെക്യൂരിററി കുഴിച്ചുള്ളത്) ബാങ്ക് 
ഗ്യാരണ്ടിയോ സോൾവൻസിയോ സമർപ്പിക്കേണ്ടതാണ്. 
ശേഷിക്കുന്ന ലേലം ക്വട്ടേഷൻ തുക രണ്ടു തുല്യ ഗഡു 
കളായി അവകാശം ഏറാടുത്ത് 3 മാസം തികയുന്ന 
തിനുമുമ്പും 6. മാസം തികയുന്നതിനുമുമ്പും 
അടയം കണ്ടതാണ്. തുക അടയ്ക്കുന്നതിൽ വീഴ്ച 
വരുത്തുന്നപക്ഷം 18 % , നിരക്കിൽ പലിശ ഈടാ 
ക്കുന്നതാണ്. മേൽപ്പറഞ്ഞ ഒരു ഗഡ സംഖ്യ അടച്ചതിനു 
ശേഷം ബാക്കിയുളള തുകയ്ക്ക് തുല്യമായ ബാങ്ക 
ഗ്യാരണ്ടിസോൾവൻസിഎന്നിവ അവകാശംഏറെറടുത്ത 
ആൾ ഹാജരാക്കിയാൽ ആദ്യം സമർപ്പിച്ച ബാങ്ക 
ഗ്യാരണ്ടി സാൾവൻസി : സർട്ടിഫിക്കറ് തിരികെ 
നൽകുന്നതാണ്. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, 
പി . ഒ , പുതിയങ്ങാടി, 
കോഴിക്കോട്-21 . 
ഫോൺ: 0495 -2460340 . 


( @ a ") 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ , 


